0 


Regn. No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018- 20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


( 


GOVERNN 


കര 


രള സർക് 


പ 


വ 
ക്കാർ 


NMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വ്യശ്ചികം 24 
24th Vrischikam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 അഗഹായനം 19 
19th Agrahayana 1941 


PART III 
Commissionerate of Land Revenue 


10980 


KERALA GAZETTE 


[PART III 


Nedumangad Taluk 


പരസ്യം 


നമ്പർ ബി6 - 15618 / 2019 . 


2019 നവംബർ 16 . 


നെടു മ ങ്ങാട് താ ലൂ ക്കിൽ ആനാട് വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജേന്ദ്രൻ എന്നയാളുടെ 
അനന്തരാവകാശിക്ക് ബാങ്കിടപാടുകൾക്കും മറ്റെല്ലാവിധ 
ആവശ്യങ്ങൾക്കും വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി. 
പഴകുറ്റി പി . ഒ ., പന്നിയോട്ടുകോണം, മിനി വിലാസത്തിൽ, 

ഷല മണി, ബി . ബോധിപ്പിച്ച അപേക്ഷ ആ നാട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
3 - 9 -2019 - ൽ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശിയായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 
- പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 
ഷെലമണി, ബി . 

- സഹോദരി 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


നമ്പർ ബി6 - 15319 / 2019. 

"2019 നവംബർ 8. 
- നെടു മ ങ്ങാട് താ ലൂ ക്കിൽ തെന്നൂർ വില്ലേ ജിൽ 
താമ സിച്ചു വര വെ അന്ത രിച്ചുപോയ ശീധ ര ൻ പിള്ള 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധമായ 
ആവശ്യത്തിനും മറ്റെല്ലാവിധ ആവശ്യത്തിനുംവേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റിനായി തെന്നുർ പി . ഒ ., സൂര്യകാന്തി വീട്ടിൽ 
ലീലാമ്മ ബോധിപ്പിച്ച അപേക്ഷ തെണൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കററും പരിശോധിച്ചതിൽ ടിയാൻ 23-5 -2008- ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ലീലാമ്മ 

ഭാര്യ 
സതീശൻ 

മകൻ - 52 
ഷാജു 

രവീന്ദ്രൻ 
5 ലതിക കുമാരി 

മകൾ 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
- ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


-- (2 ) 


നമ്പർ ബി5 - 11974 / 2019. 

2019 സെപ്റ്റംബർ 28. 
നമ്പർ ബി6 - 15772 / 2019 . 

2019 നവംബർ 11 . 
- നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലയ്ക്കൽ വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹാഷിം, യു . എന്നയാളുടെ 

- നെടു മ ങ്ങാട് താ ലൂ ക്കിൽ വെമ്പായം വില്ലേ ജിൽ 
അനന്തരാവകാശികൾക്ക് പരേതന്റെ വസ്ത സംബന്ധമായ 

താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരി അമ്മ, കെ . 
ആവശ്യങ്ങൾക്കും മറ്റെല്ലാവിധ ആവ ശ്യ ങ്ങൾക്കുംവേണ്ടി 

എന്നവരുടെ അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധമായ 
അവകാശ സർട്ടിഫിക്കറ്റിനായി പുതുക്കുളങ്ങര പി. ഒ., ചാരുംമൂട്, 

ആവശ്യത്തിനും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
ഷിബിനാ മൻസിലിൽ ഷാനിഫ് ബോധിപ്പിച്ച അപേക്ഷ 

സർട്ടിഫിക്കറ്റിനായി വട്ടപ്പാറ പി . ഒ., വേറ്റിനാട്, എം . പി . 
ഉഴമലയ്ക്കൽ, ആര്യനാട് വില്ലേജാഫീസർമാർ മുഖാന്തിരം 

ഭവ നിൽ, വികമൻനായർ, എം . ബോധിപ്പിച്ച അപേക്ഷ 

വെമ്പായം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
അവ കാ ശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ 

നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടി ഫി ക്ക ററും 
സർട്ടിഫിക്കററും പരിശോധിച്ചതിൽ ടിയാൻ 31-7 - 2012 - ൽ മരണ 

പരിശോധിച്ചതിൽ ടിയാൾ 11- 2 -2015 - ൽ മരണപ്പെട്ടതായും 
പ്പെട്ട തായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 

പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 

മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ക്രമ - പേര് പരേതനുമായുള്ള വയസ് 

ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
| നമ്പർ 

ബന്ധം 
| 1 ജുബൈരിയാ ബീവി 

ഭാര്യ 1 വിക്രമൻ നായർ, എം . 

ഭർത്താവ് 
2 ഷാനിഫ് 

മകൻ - 2 വിനോദ്കുമാർ, വി. 

മകൻ 
3 അൻസിലാ ബീവി 

മകൾ 

3 ബിജുമോൻ, വി . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ - അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

- ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


62 


10th Dec . 2019] 


COMMISSIONERATE OF LAND REVENUE 


- 10981 


നമ്പർ ബി6 - 16496/ 2019 . 

2019 നവംബർ 30 . 
- നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് വില്ലേജിൽ 
താമ സിച്ചു വര വെ അന്തരിച്ചുപോയ ഭാമ എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് ഭൂമി സംബന്ധമായ ആവശ്യത്തിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
പഴകുറ്റി പി. ഒ., ഉളിയൂർ, ഭദ്രത്തിൽ ദിലീപ്കുമാർ ബോധിപ്പിച്ച 
അപേക്ഷ നെടുമങ്ങാട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കററും 
പരിശോധിച്ചതിൽ ടിയാൾ 24 -11 -1984- ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 
ക്രമ 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 രാമചന്ദ്രൻ നായർ, കെ . പി. ഭർത്താവ് 17 
2 രാജീവ്, ആർ. 

മകൻ - 51 
3 അനിൽകുമാർ, ആർ. 
- 4 ദിലീപ്കുമാർ, ആർ. 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


നമ്പർ ബി6 - 15020 / 2019 . 

2019 നവംബർ 8. 
- നെടു മ ങ്ങാട് താലൂക്കിൽ വെള്ളനാട് വില്ലേ ജിൽ 
താമ സിച്ചുവര വെ അന്തരിച്ചുപോയ മധു എന്നയാളുടെ 
അനന്ത രാ വ കാ ശി കൾക്ക് ആധാരം എഴു തു ന്ന തിനും 
മറ്റെല്ലാവിധ ആവശ്യ ങ്ങൾക്കു മായി , അവ കാശ 
സർട്ടിഫിക്കറ്റിനായി വെള്ളനാട് പി. ഒ., വാളിയറ, ശങ്കരമുഖം, 
എസ്. ആർ. നിവാസ്, റീന , സി . എം . ബോധിപ്പിച്ച അപേക്ഷ 
വെള്ളനാട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ച 
തിൽ ടിയാൻ 17 - 8 - 2019, 1 .30 പി . എം . - നും 18 - 8 - 2019 , 
2.00 പി . എം - നും ഇടയിൽ മരണപ്പെട്ട തായും പരേതന്റെ 
അനന്ത രാവകാശികളായി താഴെ പറയു ന്ന വർ മാത മേ 
യുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 ചിത്രലേഖ 

ഭാര്യ 
മനോജ്, എം . 

മകൻ 
- 3 റീന , സി. എം . 

മകൾ 
4 - ശാരദ 

മാതാവ് 


പേര് 


2 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


താലൂക്കാഫീസ്, 
നെടുമങ്ങാട്. 


തഹശീൽദാർ. 


നമ്പർ ബി5 -15228/ 2019 . 


2019 നവംബർ 16. 


നെടു മ ങ്ങാട് താ ലൂ ക്കിൽ കരി പൂ ര് വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രവീൺകുമാർ, എൻ. 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് പരേതന്റെ സർവ്വീസ് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കു 
മായി അവകാശ സർട്ടിഫിക്കറ്റിനായി ചുള്ളിമാനൂർ പി. ഒ., 
കൊറളി യോട്, കൈലാസത്തിൽ ശ്രീദേ വി വി . നായർ 
ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്, വിതുര വില്ലേജാഫീസർമാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറും പരിശോധിച്ചതിൽ ടിയാൻ 5 -10 -2019 - ൽ 
മരണപ്പെട്ട തായും പരേതന്റെ അന ന്ത രാവകാശികളായി. 
താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 
ക്രമ -- . പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
- 1 ശ്രീദേവി വി. നായർ 

ഭാര്യ 
2 അഭിനവ്, പി . എസ്. 

മകൻ 
3 ആരോമൽ, പി. എസ്. 
- 4 രത്നമ്മ 

മാതാവ് - 70 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


Chirayinkeezhu Taluk 

പരസ്യം 

- (1) 
നമ്പർ ബി4 - 16015 / 2019. 

2019 ഒക്ടോബർ 18. 
ചിറ യിൻകീഴ് താ ലൂ ക്കിൽ മുദാക്കൽ വില്ലേ ജിൽ 
പുത്തൂർകോണം വീട്ടിൽ പാച്ചൻ 26 - 5 - 2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള വസ്തുവകകൾ 
ക്രയവിക്രയം ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഹാജരാക്കു 
ന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്ന് കാണിച്ച് പരേതന്റെ മകൾ ശാരദ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ മുദാക്കൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരു ത്തിയ റിക്കാർഡുകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ പാച്ചൻ 26- 5 -2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 
- പേര് 

- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ബന്ധം 


ക്രമ 


മകൾ 


മകൻ 


ശാരദ 
കൃഷ്ണൻകുട്ടി 
വിജയൻ , 
മോഹനൻ 
ഭാരതി 
സുരേന്ദ്രൻ 


മകൾ 


മകൻ 


Gaz . No. 49 /2019 /DTP (CLR ). 


63 


